Regn . No. KERBIL / 2012 / 45073 

dated 5 -9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg. No. രജി. നമ്പർ 
KL /TV( N )/12/12 -14 


GOVERNS 


ക 


രള സർക്ക 
NMENT OF 


കാർ 


. 


KERALA 


. 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


11th September 2012 
2012 സെപ്റ്റംബർ 11 


No. 1 14 


Vol . I | 
വാല്യം 1 [ 


THIRUVANANTHAPURAM, TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


20th Bhadra 1934 
1934 ഭാദം 20 


PART III 
Commissionerate of Land Revenue 


MALAPPURAM DISTRICT 
തിരൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 

3 - 8 - 2012 - ലെ നടപടിക്രമം 
നമ്പർ ജെ - 7205/ 2009 (1) ഡി. ഡിസ്. 

2012 ആഗസ്റ്റ് 3. 
സൂചന : - 1. ശീമതി മണ്ണാ ര വ ള പ്പിൽ സൈനബ w / o 

സെയ്തല വി , തല മു ണ്ട് , എടപ്പാൾ പി . ഒ. 
എന്നവരുടെ അപേക്ഷ . 
2. പൊന്നാനി അഡീഷണൽ തഹശീൽദാരുടെ 

- 25- 11 -2009 - ലെ 6492 /09/ ജെ1 നമ്പർ റിപ്പോർട്ട്. 
- പൊന്നാനി താലൂക്ക്, എടപ്പാൾ വില്ലേജ്, റീ സർവേ 
281/ 11 - ൽപ്പെട്ട 31 സെന്റ് സി . കെ . ഭൂമി എം . എൽ. ആർ. 
ആക്ട് പ്രകാരം പട്ടയ ഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്നതിന് 
അനുമതിക്കായി സൂചന ( 1) പ്രകാരം അപേക്ഷ ലഭിക്കുകയു 
ണ്ടായി. ടി അപേക്ഷ യിൻമേൽ പൊന്നാനി അഡീഷണൽ 
ത ഹ ശീൽദാർ മുഖേന അന്വേ ഷ ണം നട ത്തു കയും 
അഡീഷണൽ തഹശീൽദാർ സൂചന (2 ) പ്രകാരം റിപ്പോർട്ട് 
സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 

അപേക്ഷയിൽ പരാമർശിക്കുന്ന ഭൂമി അപേക്ഷകയ്ക്ക് 
മുസ്ലീം തറയിൽ വീട്ടിൽ കദീജ എന്നവരിൽ നിന്നും എടപ്പാൾ 
സബ് ര ജി സ്ട്രാർ ഓഫീസിലെ 4794 / 06 -ാം നമ്പർ 
ആധാര പ്രകാരം ജന്മം തീര് ലഭിച്ചതാണ്. പ്രസ്തുത ഭൂമി 
ഗ്രാമ പഞ്ചായത്തിന് കൈമാറിയ ഭൂമികളുടെ കൂട്ടത്തിൽ 
ഉൾപ്പെടുന്നതല്ലായെന്ന് അഡീഷണൽ തഹശീൽദാർ റിപ്പോർട്ട് 
ചെയ്തിട്ടുണ്ട്. 

ടി ഭൂമി അപേക്ഷകയുടെ പേരിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് 


അനു മതി നൽകു ന്ന തിൽ ആക്ഷേ പ മില്ലായെന്ന് അയൽ 
കൈവശക്കാർ സമ്മതപത്രം ഹാജരാക്കിയിട്ടുണ്ട്. 

രേഖകൾ സഹിതം ഹാജരാകുന്നതിന് അപേക്ഷകയ്ക്ക് 
നോട്ടീസ് നൽകുകയും ടിയാൾ 17- 8- 2011- ന് ഹാജരാകുകയും 
ചെയ്തു . ടി സ്ഥലം പറമ്പായി കിടക്കുന്നതാണെന്നും പടു 
മരങ്ങളും തെങ്ങുകളും ഉള്ളതാണെന്നും അറിയിച്ചു . 

വില്ലേജ് റിക്കാർഡുകൾ പ്രകാരം ടി സ്ഥലം "കുളം എന്ന് 
രേഖപ്പെടുത്തിയതാണെങ്കിലും സ്ഥലം നേരിൽ പരിശോധിച്ചതിൽ 
തെങ്ങുകളും പടുമരങ്ങളും വളർന്നു നിൽക്കുന്ന പറമ്പായി 
കിടക്കുന്നതായി ബോദ്ധ്യപ്പെടുകയുണ്ടായി. രേഖകൾ പരിശോ 
ധിച്ചതിൽ ടി സ്ഥലത്തിന് ഒ . എ .9068 / 75 നമ്പർ ഫയലിൽ 
4038/ 76 -ാം നമ്പരായി പട്ടയം ലഭിച്ചതായി കാണുകയുണ്ടായി. 
ആയതിന്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ തഹശീൽദാർ 
തിരൂരിന് എഴുതുകയും ഒ. എ . 9068 /75 നമ്പർ കേസ് ഫയൽ 
ലഭ്യമാക്കി പരിശോധിച്ചതിൽ കോന്നംകണ്ടത്തു മാളു അമ്മ 
എന്നവർക്ക് 4038 / 76 ആയി കയ സർട്ടിഫിക്കറ്റ് അനുവദി 
ച്ചതായി ബോദ്ധ്യപ്പെട്ടിട്ടുണ്ട്. റീസർവേ 281/ 11- ൽ 44 സെന്റ് 
നിലത്തിനാണ് പട്ടയം നൽകിയിട്ടുള്ളത്. എന്നാൽ അടങ്കൽ 
പകാരം റീസർവേ 281 / 11- ന്റെ ഒട്ടളവ് 31 സെന്റും തരം 
നി . കെ . കുളം എന്നുമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ടി ഭൂമി 
എം . എൽ. ആർ. ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നതിന് 
അനുമതി നൽകാവുന്നതാണെന്ന് തഹശീൽദാർ റിപ്പോർട്ട് 
ചെയ്തിട്ടുണ്ട്. 


തഹശീൽദാരുടെ റിപ്പോർട്ടിന്റെയും രേഖകൾ പരിശോധിച്ച് 
തിന്റെയും അടിസ്ഥാനത്തിൽ എടപ്പാൾ വില്ലേജ്, റീസർവ്വ 
281 /11- ൽ പെട്ട 31 സെന്റ് സി . കെ . ഭൂമി അപേക്ഷകയായ 
മണ്ണാര വളപ്പിൽ സൈനബ w/o സെയ്താലി, തല മു ണ്ട , 
എടപ്പാൾ പി . ഒ . എന്ന വരുടെ പേരിൽ എം . എൽ. ആർ. 
ആക്ട് പ്രകാരം പട്ടയ ഭൂമിയാക്കി മാറ്റി രജിസ്റ്റർ ചെയ്യുന്നതിന് 
അനുമതി നൽകുന്നതിനെതിരെ ആക്ഷേപങ്ങൾ ക്ഷണിച്ചു 
കൊണ്ടുള്ള നോട്ടീസ് 15 - 5 - 2012 - ലെ 20 -ാം നമ്പർ കേരള 
ഗസറ്റിലും വില്ലേജ് ഓഫീസ്, ഗ്രാമ പഞ്ചായത്ത്ഓഫീസ്, 
കൃഷി ഭവൻ നോട്ടീസ് ബോർഡുകളിലും വഹ സ്ഥലത്തും 
പര സ്യ പ്പെടു ത്തിയെ ങ്കിലും ആരും തന്നെ ആക്ഷേപമോ 
അവകാശമോ തേർച്ചയോ ഉന്നയിച്ചിട്ടില്ല . 

- മേൽ സാഹചര്യത്തിൽ പൊന്നാനി താലൂക്ക്, എടപ്പാൾ 
വില്ലേജ്, റീ സർവെ 281/11- ൽപ്പെട്ട 31 സെന്റ് സി . കെ . കുളം 
ഭൂമി അപേക്ഷ കയായ മണ്ണാ ര വ ള പ്പിൽ സൈനബ w /o 
സെയ്താലി, തലമുണ്ട, എടപ്പാൾ പി. ഒ. എന്നവരുടെ പേരിൽ 
എം . എൽ. ആർ. ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നതിന് 
അനുമതി നൽകി ഇതിനാൽ ഉത്തരവാകുന്നു . പൊന്നാനി 
തഹശീൽദാർ ടി ഭൂമി നികുതി വിധേയ ഭൂമിയാക്കി മാറ്റി 
റവന്യൂ റിക്കാർഡുകളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്നതിനും 
അപേക്ഷകയിൽ നിന്നും കുടിശ്ശിക അടക്കമുള്ള നികുതി 
ഈടാക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ്. 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 
തിരൂർ. 


- ( ഒപ്പ്) 
റവന്യൂ ഡിവിഷണൽ 

ഓഫീസർ. 


നോട്ടീസ് 


നമ്പർ ജെ - 4711/ 2012. 


2012 ആഗസ്റ്റ് 3. 


തിരൂ ര ങ്ങാടി താലൂക്ക്, തേഞ്ഞിപ്പലം വില്ലേജ്, 
റീസർവ്വ 6/5- ൽപ്പെട്ട 9.26 സെന്റ് സി. കെ . ഭൂമി എം. എൽ. ആർ. 
ആക്ട് പ്രകാരം പട്ടയ ഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്നതിന് 
അനുമതിക്കായി ശ്രീ . കോലോത്തു തയ്യിൽ കമ്മു ക്കുട്ടി 
s/o കുഞ്ഞിക്ക മ്മു , തയ്യിൽ ഹൗസ്, കട ക്കാ ട്ടു പാറ, 
തേഞ്ഞിപ്പലം പി . ഒ. എന്നയാൾ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. 
ടി ഭൂമി അപേക്ഷകന്റെ പേരിൽ എം .എൽ.ആർ. ആക്ട് പ്രകാരം 
പട്ടയ ഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതി നൽകു 
ന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ആയത് ഈ നോട്ടീസ് പരസ്യപ്പെടുത്തിയ തീയതി മുതൽ 60 
ദിവസത്തിനകം തിരൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ 
മുൻപാകെ രേഖാമൂലം എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 
തിരൂർ. 


( ഒപ്പ്) 
റവന്യൂ ഡിവിഷണൽ 

ഓഫീസർ. 


